Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


ക 


GOVERNN 


കര 


പാ 


രള സർക 
NMENT OF 


ാർ 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 18 
18th February 2020 

| 1195 കുംഭം 5 
5th Kumbham 1195 

1941 മാഘം 29 
29th Magha 1941 


Vol. IX . 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


NOTICE 


No. P. 772/ 2019 . 

22nd January 2020 . 
Whereas the New India Assurance Company Limited 
has deposited with this Court a sum of * 7 ,78 , 560 
(Rupees Seven Lakh Seventy Eight Thousand Five 
Hundred and Sixty only ) as a compensation to be 
distributed to the dependents of the deceased 
Muhammed Rafi, who met with a fatal accident while 
employed under the Chithra Crusher Metals and whereas 
the Nedumangad Assistant Labour Officer and Punalur 
Assistant Labour Officer reported that 
| 1. Smt. Shajeena, H ., Shajeena Manzil , 
Ilavupalam , Ex -Colony P. O . 

— Wife 
2 . Kumari Afiya Muhabath , Shajeena Manzil, 
- Ilavupalam , Ex- Colony P. 0 . 

- Daughter 
3. Kumari Sofiya Muhabath , Shajeena Manzil , 
- Ilavupalam, Ex- Colony P . 0 . -- --Daughter 
4 . Smt. Rahiyanathu Beevi, Rajeena Manzil, 

Villumala P. O ., Anpathekar, Kulathupuzha — Mother 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 

ചിതറ മെറ്റൽ ക്രഷർ എന്ന സ്ഥാപനത്തിൽ ജോലിനോക്കി 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ മുഹമ്മദ് റാഫിയുടെ 
ആശിതർക്ക് എം പ്ലാ യീസ് കോമ്പൻ സേ ഷൻ തുക 
നൽകു ന്ന തി നായി ന ഇന്ത്യ അ ഷ്വറൻസ് കമ്പനി 
R 7 ,78,560 ( ഏഴു ലക്ഷത്തി എഴുപത്തിഎട്ടായിരത്തി അഞ്ഞൂറ്റി 
അറുപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
1. ശ്രീമതി ഷജീന, എച്ച്., ഷജീന മൻസിൽ, 

ഇലവുപാലം, എക്സ് - കോളനി പി. ഒ. - ഭാര്യ 
2. കുമാരി ആഫിയ മുഹബത്ത്, ഷജീന മൻസിൽ, 

ഇലവുപാലം, എക്സ് - കോളനി പി. ഒ. -- --മകൾ 
3. കുമാരി സോഫിയ മുഹബത്ത്, ഷജീന മൻസിൽ, 

ഇലവുപാലം, എക്സ് - കോളനി പി. ഒ. - മകൾ 
4. ശ്രീമതി റഹിയാനത്ത് ബീവി, റജീന മൻസിൽ, 

വില്ലുമല പി. ഒ., അമ്പതേക്കർ, കുളത്തൂപ്പുഴ - മാതാവ് 


Gaz . No. 7 /2020/DTP (Labour). 


443 


18th FEB . 2020 ] 


LABOUR DEPARTMENT 


16 


(2) 


- (1) 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് നെടുമങ്ങാട് അസിസ്റ്റന്റ് താലൂക്ക്(ഭാര്യ ), (2) വൈഗ, ബിനു ഭവൻ, ആനക്കോട്ടൂർ പി . ഒ., 

ലേബർ ഓഫീസറുടെയും പുനലൂർ അസിസ്റ്റന്റ് ലേബർ നെടു വ ത്തൂർ വില്ലേജ്, കൊട്ടാരക്കര താലൂക്ക് (മകൾ), 
ഓഫീസറുടെയും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതർ (3 ) ശ്രീ . സുന്ദരേശൻ, ബിനു ഭവൻ, ആനക്കോട്ടൂർ പി . ഒ., 
എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ ഉൾപ്പെടുന്നവരായി - നെടുവത്തൂർ വില്ലേജ്, കൊട്ടാരക്കര താലൂക്ക് ( പിതാവ്), 

വേറെ ആരെ ങ്കി ലുമുണ്ട്ങ്കിൽ ഈ നോട്ടീസ് കേരള ( 4 ) ശ്രീമതി രാജമ്മ, ബിനു ഭവൻ, ആനക്കോട്ടൂർ പി . ഒ ., 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടു ത്തുന്ന തീയതി നെടുവത്തൂർ വില്ലേജ്, കൊട്ടാ ര ത ര താലൂക്ക്(മാതാവ്) 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി - എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 

തെളി യി ക്കേ ണ്ട തും അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെ ങ്കി ലു മു ണ്ട ങ്കിൽ ഈ 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 

തീയ തി മുതൽ 15 ദിവ സ ത്തി നകം ഈ ഓ ഫീ സിൽ 
Office of the Industrial 

രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
Tribunal, Housing Board 

ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 
Building 4th Floor, 

( Sd.) 
Santhi Nagar, 

Employees Compensation 
Thiruvananthapuram -01. 

Commissioner. No. P -1556/2019 . 

18th January 2020. 

- Whereas , Mr. Muraleedharan , S ., Proprietor, R . M. 
NOTICES 

Bricks, Renjish Bhavan , Pidavoor P. O ., Pathanapuram has 
deposited with this Court a sum of 7 8,151 (Rupees Eight 

Thousand One Hundred and Fifty One only ) as 
No . P -1419/ 2019 . 

17th January 2020 . 

compensation to be distributed to the dependents of the 
Whereas, Deputy Manager, The New Assurance deceased Sri Reji, who met with a fatal accident while 
Company Ltd ., T P Claim Hub , Kollam has deposited employed under Mr. Muraleedharan Pillai, Proprietor, SRM 
with this Court a sum of * 13 ,74 ,626 (Rupees Thirteen Bricks and whereas as it is reported that Smt. Ammini, 
Lakhs Seventy Four Thousand Six Hundred and Twenty - W / o Thankachan , Chudukunnumpurath Veedu , Kura P . 0 ., 
Six only ) as compensation to be distributed to the Thalavoor Village , is his only dependent as defined under 
dependents of the deceased Sri. Kalesh , who met with a Section 2 (1) (d ) of the Employees Compensation Act. Any 
fatal accident while employed as a driver of a Lorry others who claim to be the dependents of the deceased 
bearing Regn . No. KL 24 C 7243 and whereas it is should within 15 days of the publication of this notice in 
reported that ( 1) Smt. Maya , W /o Late Kalesh , the Kerala Government Gazette prefer their claim in writing 
Binu Bhavan , Anakkottoor P . O ., Neduvathoor Village , before me and prove the same. If no such claims are 
Kottarakkara Taluk , ( 2 ) Vikha, D / o Late Kalesh , Binu received within the prescribed time the entire amount of 
Bhavan, Anakkottoor P . 0 ., Neduvathoor Village , compensation will be disbursed to the person mentioned 
Kottarakkara Taluk, ( 3) Sri Sundresan , F/o Late Kalesh, above. Claims preferred thereafter will not be considered . 
Binu Bhavan , Anakkottoor P. O ., Neduvathoor Village , 

-- ആർ. എം . ബിക്സ് ഉടമ മുരളീ ധ രൻ, എസ്. - ന്റെ 
Kottarakkara Taluk, ( 4 ) Smt. Rajamma, M/ o Late Kalesh , 

കീഴിൽ ജോലി നോക്കിവരവേ അപകടമുണ്ടായി മരണമടഞ്ഞ 
Binu Bhavan , Anakkottoor P . O ., Neduvathoor Village , 

ശ്രീ . റെജിയുടെആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ 
Kottarakkara Taluk are his only dependents as defined 

നൽകു ന്ന തി നായി ? 8 ,151 (എണ്ണാ യിരത്തി ഒരു നൂറ്റി 
under Section 2 (1 ) (d ) of the Employees Compensation 

അൻപത്തിയൊന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരി 
Act . Any others who claim to be the dependents of the 

ക്കു ന്നു . അന്വേഷണം നട ത്തി യ തിൽ, എംപ്ലോയീസ് 
deceased should within 15 days of the publication of this 

കോമ്പൻസേ ഷൻ ആക്ട് സെക്ഷൻ 2 ( 1) ( ഡി ) പ്രകാരം, 
notice in the Kerala Government Gazette prefer their claim 

ടിയാന്റെ ആശ്രിതയായി ശ്രീമതി അമ്മിണി, ചുടുകു ന്നും 
in writing before me and prove the same. If no such claims 

പുറത്തു വീട്, കുരാ പി . ഒ., തലവൂർ വില്ലേജ് (മാതാവ്) 
are received within the prescribed time the entire amount 

എന്നവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
of compensation will be disbursed to the persons 

ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
mentioned above. Claims preferred thereafter will not be 

ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കി ലു മു ണ്ട ങ്കിൽ ഈ 
considered. 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
KL 24 C 7243 നമ്പർ ജീപ്പ് ഡവർ ആയി ജോലി തീയ തി മുതൽ 15 ദിവ സ ത്തി നകം ഈ ഓ ഫീ സിൽ 
നോക്കിവരവേ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. കലേഷിന്റെ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

13 , 74,626 ( പതിമൂന്നുലക്ഷത്തിഎഴുപത്തി നാലായിരത്തി 
അറുനൂറ്റി ഇരു പത്തിയാറ് രൂപ മാത്രം) ഈ ഓഫീസിൽ 

Office of the Employees Compensation 
കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ, എംപ്ലോയീസ് | Commissioner, First Floor, 

Water Authority Building , 
കോമ്പൻ സേ ഷൻ ആക്ട് സെക്ഷൻ 2 ( 1) ( ഡി ) പ്രകാരം, 

( Sd.) 
ടിയാന്റെ ആശ്രിതരായി (1 ) ശീമ തി മായ , ബിനു ഭവൻ, 

Near Civil Station , 

Employees Compensation 
ആനക്കോട്ടൂർ പി . ഒ ., നെടുവത്തൂർ വില്ലേജ്, കൊട്ടാരക്കര 

| Kollam-13. 

Commissioner 


444 


18th FEB . 2020 ] 


LABOUR DEPARTMENT 


നോട്ടീസ് 


നമ്പർ സി -402 / 2019. 

2020 ജനുവരി 9 . 
- KSEB - യിൽ പറ്റി കോൺടാ ക് ടറുടെ കീഴിൽ 
ഇല ക് ടിക് ജോലി നോക്കി വ ര ത പ ക ടത്തിൽ 
മ ര ണ മ ട ഞ്ഞ ശീ . വിമൽകു മാ റിന്റെ ആശിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 8,23, 800 
(എട്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറു രൂപമാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശിത രായി ആല പ്പു ഴ, 
ഹരിപ്പാട്, കാരിച്ചാൽ പി . ഒ ., തറയിൽ വീട്ടിൽ താമസം 
( 1) ശ്രീമതി വിജി ( ഭാര്യ ) , (2 ) ശ്രീമതി അമ്മിണി (മാതാവ്), 
ആല പ്പു ഴ , ഹരി പ്പാ ട്, കാരിച്ചാൽ, വീയ പുരം പി . ഒ ., 
തിരു മ ന ശ്ശേ രിൽ പുത്തൻ വീട്ടിൽ താമസം 
( 3 ) മാസ്റ്റർ വസുദേവ് (മകൻ- മൈനർ) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


died due to stress and strain of the employment while he 
was working as a Godown Security under the Opposite 
Party on 13 - 12 - 2013. The Assistant Labour Officer Feroke 
has reported that Smt. Vimala (Wife ), Payyanakkal House, 
Narangaparambath , Beypore -673 015 is his only dependent 
as defined under Section 2 ( 1 ) ( d ) of the Employees 
Compensation Act, 1923 any other claiming to be such 
dependents should within 15 days of the publication of 
this notice in the Kerala Government Gazette prefer their 
claims in writing before me and from the same. If no such 
claims are received within the prescribed time the entire 
amount of compensation will be disbursed to the person 
mentioned above and claim preferred thereafter will not 
be considered . 


13 - 12 - 2013 -ാം തീയതി M/ s. ഇല്ലം ഇലക്ട്രോണിക്സ് & 
ഹോം അപ്ലയൻസ് കോഴിക്കോട് എന്ന സ്ഥാപ നത്തിൽ 
സെക്യൂരിറ്റി ജോലി ചെയ്യവെ ഹൃദയാഘാതംമൂലം മരണപ്പെട്ട 
ബാലരാജൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 3 4, 45,560 ( നാല് ലക്ഷത്തി 
നാൽപ്പത്തി അഞ്ചായിരത്തിഅഞ്ഞൂറ്റി അറുപത് രൂപ മാത്രം) 
ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെആശ്രിതയായി ഭാര്യ വിമല , പയ്യാനക്കൽ ( വീട്), 
നാരങ്ങാപറമ്പത്ത്, ബേപ്പൂർ- 673 015 എന്നവർ മാത്രമേയുള്ളൂ 
വെന്ന്ഫറോക്ക് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തി രി ക്കു ന്നു . അ പ കാ രമുള്ള ആശിത രാ ണെ ന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ട പരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കമ്മീഷണർ ഫോർ എംപ്ലോയീസ് 

- ( ഒപ്പ്) 
കോമ്പൻസേഷൻ & 

കമ്മീഷണർ ഫോർ 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ് 
കാര്യാലയം, 

കോമ്പൻസേഷൻ & 
ആലപ്പുഴ. 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


NOTICE 


No . ECC-27/2015. 

| 16th January 2020. 
- Whereas, the Managing Partner, M/ s Illam Electronics 
& Home Appliances Limited has deposited with this Court 
an amount of 4 ,45 , 560 (Four Lakh Fortyfive Thousand 
five Hundred and Sixty only ) towards compensation 
payable to the dependents of the deceased Balarajan who 


Office of the Industrial Tribunal & (Sd .) 
Employees Compensation 

Presiding Officer 
Commissioner , 

Industrial Tribunal & Employees 
Kozhikode. 

Compensation Commissioner. 


445 


